Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg . No. 03 ). MMIB 
KL / TV (N )/634 / 2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


doo 


Og mo 
NMENT OF 


KERALA 


8 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


1 


No. 


Vol. II 
beljo 2 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


27th August 2013 
2013 courð 27 
5th Bhadra 1935 

1935 Solo 5 


നമ്പർ 


PART III 
Stores Purchase 


Industrial Training Department 


TENDER NOTICE 


No. C2 -2923/2013. 


25th July 2013 


Sealed competitive tenders are invited for the 
supply of Tools & Aluminium items to ITI, Kannur for 
various trades . 


Sl.No . 


1 .No . 


Items 
(2) 


Last date & time of sale of tender for MS 
29- 8 -2013 , 5 p .m . 

Last date & time of receipt of tender notice 
30 -8 -2013, 3 p.m . 

Date & Time of opening of sealed tenders 
31 -8 - 2013 , 3 p .m . 


Quantity 

(3) 


(1 ) 


1 


6 Nos . 


6 Nos. 


6 Nos . 


3 
4 


HSS Tools Bar ( 18 :4 :1 ) 1 2 " 
HSS Tool Bar (18:4 : 1) 5 /8 ” 
HSS Tool Bar (18:4 : 1) 3/8 ” 
Aluminium Wire No. 20 
Aluminium Wire No. 7 /20 
Rivet (3mm dia - Aluminium ) 


1 Coil 


1 Coil 


1.25 Kg. 


The cost of tender forms will be accepted only 
by cash or Money Order . Sealed tender should be 
superscribed with tender number and date ; and 
addressed to “ The Principal, ITI Kannur Thottada P. O ., 
Kannur-670 007, Kerala” late tender s will not be accepted 
1 % of the total cost quote should be enclosed us Earnest 
Money Deposit. Tender s original should be accompanied 
with preliminary agreement in Kerala Stamp Paper worth 
* 100 otherwise the tenders will not be considered . 
Validity period of price quoted should be three months 
from the date of opening the tenders, otherwise tender 


Cost of tender forms : 

Original 300 + 4 % VAT. 
Duplicate — 150 + 4 % VAT. 


will be rejected stamp paper will be forwarded to the firms 
outside Kerala, if required by remitting * 125 separately 
by money orders. Tender forms are not transferable. 


വ്യാ വ സാ യിക പരിശീലന വകു പ്പിന്റെ കീഴിൽ 
പ്രവർത്തിക്കുന്ന കണ്ണൂർ ഐ . ടി . ഐ . യിൽ ട്രെയിനിംഗിന് 
ആവശ്യമായ ടൂൾസ് ആന്റ് അലൂമിനിയം ഐറ്റംസ് വിതരണം 
ചെയ്യുവാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽനിന്നും മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിക്കുന്നു . വിശദ വിവര ങ്ങൾ താഴെ 
ചേർക്കുന്നു . 


അല്ലാത്തപക്ഷം ദർഘാസുകൾ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല . കേരളത്തിന് പുറത്തുള്ള കമ്പനികൾക്ക് 
മുദ്രപ്രതം ആവശ്യമെങ്കിൽ 3 125 പ്രത്യേകം മണി ഓർഡറായി 
അയച്ചു തന്നാൽ മുദ്രപത്രം വാങ്ങി അയച്ചു തരുന്നതാണ്. 
ദർഘാസ് പ്രമാണം കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. കേരള 
സംസ്ഥാനത്ത് എസ്.എസ്. ഐ . രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുള്ള 
സ്ഥാപനങ്ങൾക്ക് ദർഘാസ് ഫോറം വിലയുടെ 25 % മാത്രം 
നൽകിയാൽ മതിയാകും. 


Government Industrial Training Institute , 
Kannur- 670 007 . 


(Sd.) 
Principal. 


കമ 


ഇനം 


അളവ് 


നമ്പർ 


(1) 


- ( 2 ) 


6 എണ്ണം 


എച്ച്. എസ്. എസ്. ടൂൾ ബാർ 
(18:4:1) 12 


6 എണ്ണം 


എച്ച്. എസ്. എസ്. ടൂൾ ബാർ 
( 18 :4:1) 5 /8 


6 എണ്ണം 


എച്ച്. എസ്. എസ്. ടൂൾ ബാർ 
( 18 :4:1) 3/ 8 


അലൂമിനിയം വയർ നമ്പർ 20 


1 കോയിൽ 


അലൂമിനിയം വയർ 7/ 20 


1 കോയിൽ 


റിവെറ്റ് ( 3 mm dia - അലൂമിനിയം) 


1.25 കി. 


ദർഘാസ് ഫോറത്തിന്റെ വില - 


ഒറിജിനൽ ? 300 + 4 % വാറ്റ്. 


ഡ്യൂപ്ലിക്കേറ്റ് X 150 + 4 % വാറ്റ്. 


ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
സമയവും -- 29 - 8 - 2013 , 5 മണി. 


മുദ്രവെച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന അവ സാന 
തീയതിയും സമയവും 30- 8- 2013, 3 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 31- 8 - 2013, 
3 മണി. 


- ദർഘാസ് വില പണമായിട്ടോ, മണി ഓർഡറായിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിയ മുദ്രവെച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 

ഐ . ടി . ഐ ., തോട്ടട , കണ്ണൂർ ജില്ല - 670 007, കേരള എന്ന 
വിലാസത്തിൽ അയക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ഒറിജിനൽ ദർഘാസ് 
പമാ ണ ത്തോടൊപ്പം ആകെ വിലയുടെ ഒരു ശതമാനം 
നിര ത ദ വ്യവും ? 100 വിലയ്ക്കുള്ള കേരള സർക്കാർ 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ പത്രവും ഉണ്ടായിരിക്കേ 
ണ്ടതാണ്. ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ 3 മാസം 
വരെ വിലനിരക്ക് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. 


